Regn . No . KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL / TV ( N )/634/2018-20 


കേരള സർക്കാർ 
Government of Kerala 

20 


सत्यमेव जयते 


GOVERN 


- 


- 2 


E 


ൽ 


- സം 


VMENT OF 


OF KERA 


കേരള ഗസററ് 

KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 9 | 


തിരുവനന്തപുരം, 

ചൊവ്വ 


2020 മാർച്ച് 24 
24th March 2020 

1195 മീനം 11 
11th Meenam 1195 


നമ്പർ 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ചൈതം 4 
4th Chaithra 1942 


PART III 


Industries Department 


പാലക്കാട് ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ 

- മാനേജരുടെ നടപടിക്രമം 

( ഹാജർ : രാജ്മോഹൻ, ജി.) 
No. DICPKD / 11242/2019- V1 . 

2020 ഫെബ്രുവരി 29. 
വിഷയം: - വ്യ വ സായം - ലിക്വിഡേഷൻ നടപടികൾ 

പൂർത്തീകരിച്ച ദി സ്മാൾ ഇൻഡസ്ട്രിയൽ 

കോ - ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് 
നമ്പർ എസ്. ഇൻഡ്.( പി ) 110 രജിസ്ട്രേഷൻ റദ്ദ് 

ചെയ്യുന്നത് സംബന്ധിച്ച്. 
പരാമർശം: - (1) ഈ ആഫീസിലെ 20 -7 -2018 -ാം തീയതിയിലെ 

വി12630 / 2018 നമ്പർ നടപടിക്രമം. 
( 2 ) ഒറ്റപ്പാലം സീനിയർ സഹകരണ 
ഇൻ സ്പെക്ടറുടെ 17 - 12 - 2019 - ല 

ജെ . സി . എ . ഒറ്റപ്പാലം11 / 2018 നമ്പർ 
നടപടിക്രമം. 
(3 ) കേരള സഹകരണ സംഘം ആക്ട് 1969, 

വകുപ്പ് 74. 
പരാമർശം ഒന്ന് പ്രകാരം ദി സ്മാൾ ഇൻഡസ്ട്രിയൽ 
കോ -ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് നമ്പർ എസ്.ഇൻഡ്. 
( പി ) - 110 , ഷൊർണ്ണൂർ എന്ന സംഘത്തിന്റെ ലിക്വിഡേറ്ററായി 
ഒറ്റപ്പാലം സീനിയർ സഹകരണ ഇൻ പിക് ട 
നിയമിച്ചിരുന്നു . ഒറ്റപ്പാലം താലൂക്കിൻ കീഴിൽ രജിസ്റ്റർ 
ചെയ്യപ്പെട്ടതും, പ്രവർത്തനം തുടങ്ങാത്തതുമായ ഒരു വ്യവസായ 
സഹകരണ സംഘമാണിത്. 


-- സംഘവുമായി ബന്ധപ്പെട്ട ക്ലെയിം നോട്ടീസ് ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തിയിരുന്നു . എന്നാൽ അതുമായി ബന്ധപ്പെട്ട് 
ക്ലെയിമുകളൊന്നും ലഭിച്ചില്ല. സംഘത്തിലെ 13 മെമ്പർമാരുടെ 
ഷയർ ഇനത്തിലുള്ള X 26,000 - ൽ നിന്നും ലിക്വിഡേഷൻ 
ഫീസ്, അഫിലിയേഷൻ ഫീസ്, സഹകരണ വിദ്യാഭ്യാസ 
ഫണ്ട്, സംഘം മുൻ പ്രസിഡന്റിന് നൽകുവാനുണ്ടായിരുന്ന 
ബാധ്യത എന്നിവ കൊടുത്തു തീർത്തതിനുശേഷമുള്ള 
1 4797 .50 - ൽ നിന്നും 12 മെമ്പർമാർക്ക് ? 4428 . 50 
കൊടുക്കുകയും ഒരു മെമ്പറെ കണ്ടെത്താൻ കഴിയാത്തതിനാൽ 
ബാക്കി തുകയായ 1 369 പാലക്കാട് ജില്ലാ സഹകരണ 
ബാങ്കിന്റെ ഒറ്റപ്പാലം ശാഖയിൽ രസീതി നമ്പർ 0054793 പ്രകാരം 
- 3 വർഷ കാലാവധിക്കുള്ള സ്ഥിര നിക്ഷേപമാക്കുകയും 
ചെയ്തിട്ടുണ്ട്. സംഘത്തിലെ മെമ്പർമാരുടെ അന്തിമ 
പൊതുയോഗം വിളിച്ചുകൂട്ടുകയും പ്രസ്തുത യോഗത്തിൽ 
മെമ്പർമാർക്ക് ലിക്വിഡേഷൻ നടപടികൾ സംബന്ധിച്ച് 
ഇൻസ്പെക്ടർ വിശദീകരിച്ച് നൽകിയിട്ടുണ്ട്. കേരള സഹകരണ 
സംഘം ആക്ട് 1969 റൂൾ 69 പ്രകാരമുള്ള നടപടിക്രമങ്ങൾ 
ലിക്വിഡേറ്റർ പൂർത്തീകരിച്ചിരിക്കുന്നു . ആയതിനാൽ 
സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ പൂർത്തിയായ 
സാഹചര്യത്തിൽ വകുപ്പ് 74 പ്രകാരം സംഘത്തിന്റെ 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യേണ്ടതാണ്. 


Gaz . No. 12 /2020 /DTP ( Industries). 


221 


MARCH 


KERALA GAZETTE 


[PART III 


ഉത്തരവ് 


മേൽ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ദി സ്മാൾ 
ഇൻഡസ്ട്രിയൽ കോ -ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് നമ്പർ 
എസ്. ഇൻഡ്. ( പി )- 110 , ഷൊർണ്ണൂർ എന്ന സംഘത്തിന്റെ 
രജിസ്ട്രേഷൻ 1969 - ലെ കേരള സഹകരണ നിയമം വകുപ്പ് 74 
അനുസരിച്ച് റദ്ദ് ചെയ്ത് ഇതിനാൽ ഉത്തരവാകുന്നു . 
ലിക്വിഡേറ്റർ സംഘത്തിന്റെ രേഖകൾ 3 വർഷത്തേക്ക് 
സൂക്ഷിക്കേണ്ടതും ആയതിനു ശേഷം അവ നശിപ്പിക്കുന്ന 
തിനുള്ള തീരുമാനം കൈക്കൊള്ളണ്ടതുമാണ്. 


ജില്ലാ വ്യവസായ കേന്ദ്രം, 
പാലക്കാട്. 


(ഒപ്പ്) 
ജനറൽ മാനേജർ. 


222 


